Kerala Gazette No. 47 dated 29th November 2011. 
PART II 


GOVERNM 


08 
- 


Uാറ്റം 


OF KERAL 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 5808 ലെജിൻ- 2 / 2011 / 


ജി. 


തിരുവനന്തപുരം, 2011 നവംബർ 24. 


- കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ട ങ്ങ ളുടെ 69 -ാം ചട്ടപ്രകാരം 2011 - ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 
( സ് പോർട്ട് സ് കൗൺസിലുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ) ബിൽ, 
ഉദ്ദേ ശകാ ര ണ ങ്ങ ളുടെ വിവ ര ണ ത്തോടും ധ ന കാര്യ മെമ്മോറാ ണ്ട ത്തോടും, 
ഏ ൽ പ്പിച്ചു ക ാ ടു ക്ക പ്പെട്ട നി യ മ നി ർ മ്മ ാ ണാ ധി ക ാ ര ം സ മ ബ ന്ധിച്ച 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി. ഡി . രാജൻ, 

സെക്രട്ടറി. 


പതിമൂന്നാം കേരള നിയമസഭ 


ബിൽ നമ്പർ 62 


2011 - ലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 
( പോർട്ട്സ് കൗൺസിലുകളെ സംബന്ധിച്ച 

കൂടുതൽ ചുമതലകൾ) ബിൽ 
പോർട്ട്സ് കൗൺസിലുകളുടെ കീഴിലുള്ള സർവ്വീസുകൾ 
സംബന്ധിച്ച് കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ചില 
കൂടുതൽ ചുമതലകൾ വിനിയോഗിക്കുന്നതിന് 
വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള 

- ഒരു 
ബിൽ 


പീഠിക. - പോർട്ട്സ് കൗൺസിലുകളുടെ കീഴിലുള്ള സർവ്വീസുകൾ സംബന്ധിച്ച് 
കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ചില കൂടുതൽ ചുമതലകൾ വിനിയോഗിക്കുന്നതിന് 
വ്യവസ്ഥ ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 


-- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവൽസരത്തിൽ ഇനി പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2011- ലെ കേരള പബ്ലിക് 
സർവ്വീസ് കമ്മീഷൻ ( സ്പോർട്ട് സ് കൗൺസിലുകളെ സംബന്ധിച്ച കൂടുതൽ 
ചുമതലകൾ) ആക്റ്റ് എന്ന് പേര് പറയാം. 

- (2 ) ഇത് സർക്കാർ, ഗസറ്റ് വിജ്ഞാപനം വഴി, നിശ്ചയിക്കുന്ന തീയതിയിൽ 
പ്രാബല്യത്തിൽ വരുന്നതാണ്. 


ആക്റ്റിൽ സന്ദർഭം മറ്റു വിധത്തിൽ 


2. നിർവ്വചന ങ്ങ ൾ . - ഈ 
ആവശ്യപ്പെടാത്തപക്ഷം, - 


- ( എ ) “ സ്പോർട്ട്സ് കൗൺസിലുകൾ എന്നാൽ 2000- ലെ കേരള സ്പോർട്ട്സ് 
ആക്ടിലെ ( 2001 - ലെ 2) 3 -ാം വകുപ്പും 9 -ാം വകുപ്പും 15 -ാം വകുപ്പും പ്രകാരം 
രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന സ്പോർട്ട് സ് കൗൺസിലും ജില്ലാ സ്പോർട്ട് സ് 
കൗൺസിലുകളും കോർപ്പറേഷൻ സ്പോർട്ട്സ് കൗൺസിലുകളും മുനിസിപ്പൽ 

പോർട്ട്സ് കൗൺസിലുകളും ഗ്രാമ പോർട്ട്സ് കൗൺസിലുകളും എന്നർത്ഥമാകുന്നു ; 


( ബി ) “പബ്ലിക് സർവ്വീസ് കമ്മീഷൻ എന്നാൽ കേരള പബ്ലിക് സർവ്വീസ് 
കമ്മീഷൻ എന്നർത്ഥമാകുന്നു ; 


( സി ) " സർവ്വീസുകൾ എന്നാൽ പോർട്ട്സ് കൗൺസിലുകൾക്ക് കീഴിലുള്ള 
സർവ്വീസുകൾ എന്നർത്ഥമാകുന്നു . 


3. പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ചുമതലകൾ. - ( 1) സംസ്ഥാന സ്പോർട്ട്സ് 
കൗൺസിലിന്, പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി, 

- ( എ ) സംസ്ഥാന പോർട്ട്സ് കൗൺസിലിലേയും ജില്ലാ സ്പോർട്ട് സ് 
കൗൺസിലുകളിലേയും സെക്രട്ടറിമാർ ഒഴികെ പോർട്ട്സ് കൗൺസിലുകളിലെ 
ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും നിയമനകമവുമായി ബന്ധപ്പെട്ട എല്ലാ 
കാര്യങ്ങളിലും ; 

( ബി ) സംസ്ഥാന സ്പോർട്ട്സ് കൗൺസിലിലേയും ജില്ലാ സ്പോർട്ട് സ് 
കൗൺസിലുകളിലേയും സെക്രട്ടറിമാർ ഒഴികെ പോർട്ട്സ് കൗൺസിലുകളിലെ 
തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനംവഴി നിയമനം നടത്തുന്നതിന് പാലിക്കേണ്ട 
തത്വങ്ങളിന്മേലും അങ്ങനെയുള്ള നിയമനങ്ങളിലേക്കുള്ളഉദ്യോഗാർത്ഥികളുടെ 
അനുയോജ്യത സംബന്ധിച്ചും, 
കൂടിയാലോചിക്കാവുന്നതാണ്: 

എന്നാൽ സംസ്ഥാന സ്പോർട്ട്സ് കൗൺസിൽ, സ്പോർട്ട്സിലും ഗെയിംസിലും 
നിപുണരായവരെ നേരിട്ട് നിയമിക്കുന്നതിനായി നീക്കിവച്ചിട്ടുള്ള തസ്തികകളിലെ 
അങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് ആളുകളെ നിയമിക്കുന്നതിനെ 
സംബന്ധിച്ചിടത്തോളം ( 1) -ാം ഉപവകുപ്പിൽ വിനിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു 
കാര്യങ്ങളെ സംബന്ധിച്ചും പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കേണ്ട 
ആവശ്യമില്ല . 

- (2 ) ( 1) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു കാര്യം പബ്ലിക് സർവ്വീസ് 
കമ്മീഷനുമായി കൂടിയാലോചിക്ക പ്പെടുന്നിടത്ത് കമ്മീഷൻ ആ കാര്യത്തിൽ 
സംസ്ഥാന പോർട്ട്സ് കൗൺസിലിന് ഉപദേശം നൽകേണ്ടതാണ്. 

( 3) പബ്ലിക് സർവ്വീസ് കമ്മീഷനും സംസ്ഥാന പോർട്ട്സ് കൗൺസിലും 
തമ്മിൽ ( 1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു സംഗതിയിൽ എന്തെങ്കിലും 
അഭിപ്രായവ്യത്യാസമുള്ളപക്ഷം സംസ്ഥാന പോർട്ട്സ് കൗൺസിൽ ആ സംഗതി 
സർക്കാരിലേക്ക് റഫർ ചെയ്യേണ്ടതും, അതിന്മേലുള്ള സർക്കാരിന്റെ തീരുമാനം 
അന്തിമമായിരിക്കുന്നതുമാണ്: 

എന്നാൽ സർക്കാർ, പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ഉപദേശത്തിനെതിരായി 
ഒരു തീരുമാനമെടുക്കുന്നതിനുമുമ്പ് ആ സംഗതി പബ്ലിക് സർവ്വീസ് കമ്മീഷന് 
റഫർ ചെയ്യേണ്ടതാണ്. 


- 4. ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം. - ( 1) സർക്കാരിന്, ഈ 
ആക്റ്റിന്റെ ഉദ്ദേശ്യ ങ്ങ ൾ നടപ്പിലാക്കുന്നതിലേക്കായി, പബ്ലിക് സർവ്വീസ് 
കമ്മീഷനുമായും സംസ്ഥാന സ്പോർട്ട് സ് കൗൺസിലുമായും കൂടിയാലോചിച്ച് 
ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 


(2) പ്രത്യേകിച്ചും, മുൻപറഞ്ഞ അധികാരത്തിന്റെ സാമാന്യതയ്ക്ക് ഭംഗം 
വരാതെയും, അങ്ങനെയുള്ള ചട്ടങ്ങളിൽ, 

- ( എ ) പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കുന്നതിന് 
സംസ്ഥാന സ്പോർട്ട്സ് കൗൺസിൽ അനുവർത്തിക്കേണ്ട നടപടിക്രമം ; 

- ( ബി ) പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി കൂടിയാലോചിക്കുന്ന 
ഉദ്ദേശ്യത്തിന് ആനുഷംഗികമോ ആവശ്യമോ ആയ ഏതെങ്കിലും സംഗതി ; 

- ( സി ) പബ്ലിക് സർവീസ് കമ്മീഷനുമായി കൂടിയാലോചി 
ക്കേണ്ടതില്ലാത്ത ഏതെങ്കിലും സംഗതി, 
വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 

- (3) ഈ ആക്റ്റിന്റെ കീഴിലുണ്ടാക്കിയ ഏതൊരു ചട്ടവും 
അതുണ്ടാക്കിയതിനുശേഷം കഴിയുന്നത്രവേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കു 
മ്പോൾ സഭ മുമ്പാകെ, ഒരു സമ്മേളനത്തിലോ തുടർച്ചയായുള്ള രണ്ട് 
സമ്മേളനങ്ങളിലോ പെടാവുന്ന ആകെ പതിനാല് ദിവസത്തേക്ക് വയ്ക്കേണ്ടതും, 
അത് അപകാരം വയ്ക്കുന്നസമ്മേളനമോ തൊട്ടടുത്ത് വരുന്ന സമ്മേളനമോ 
അവസാനിക്കുന്നതിനുമുമ്പ്, നിയമസഭ ആ ചട്ടത്തിൽ എന്തെങ്കിലും രൂപഭേദം 
വരുത്തുകയോ അല്ലെങ്കിൽ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ 
ചെയ്യുന്നപക്ഷം, ആ ചട്ടത്തിന്, അതിനുശേഷം, അതതു സംഗതിപോലെ , അങ്ങനെ 
രൂപഭേദം വരുത്തിയ രൂപത്തിൽമാത്രം പ്രാബല്യമുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ 
യാതൊരു പ്രാബല്യവുമില്ലാതിരിക്കുകയോ ചെയ്യുന്നതും ആകുന്നു ; എന്നിരുന്നാലും, 
അങ്ങനെയുള്ളഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം മുമ്പ് 
ചെയ്തു എന്തിന്റെയെങ്കിലും സാധുതയ്ക്ക് ഭംഗം വരാത്ത വിധത്തിലായിരിക്കേണ്ട 
താണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


സംസ്ഥാന സ് പോർട്ട് സ് കൗൺസിലിലേയും ജില്ലാ സ് പോർട്ട് സ് 
കൗൺസിലുകളിലേയും സെക്രട്ടറിമാർ ഒഴികെ പോർട്ട്സ് കൗൺസിലുകളിലെ 
എല്ലാ തസ്തികകളിലെ നിയമനങ്ങളും പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി 
കൂടിയാലോചിച്ച് നടത്തേണ്ടതാണെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. പോർട്ട്സ് 
കൗൺസിലുകളിലെ സർവ്വീസുകൾ, സംസ്ഥാനത്തെ പബ്ലിക് സർവ്വീസുകളുടെ 
ഭാഗമാകുന്നതല്ല . ആയതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയിലെ 321 -ാം 
അ നുച്ഛേദപ്രകാരം , ഉചിതമായ നിയമ നിർമ്മാണത്തിലൂടെ സ് പോർട്ട് സ് 
കൗൺസിലുകളെ സംബന്ധിച്ച് കൂടുതൽ ചുമതലകൾ നിർവ്വഹിക്കുന്നതിന് പബ്ലിക് 
സർവ്വീസ് കമ്മീഷനെ അധികാരപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ സ് പോർട്ട് സ് 
കൗൺസിലുകളുടെ സർവ്വീസുകളിലുള്ള തസ്തികകൾ കേരള പബ്ലിക് സർവ്വീസ് 


കമ്മീഷന്റെ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ സ് പോർട്ട് സ് 
കൗൺസിലുകളിലെ ആഫീസർമാരുടെയും ജീവനക്കാരുടെയും നിയമനവും മറ്റ് സേവന 
വ്യവസ്ഥകളും സംബന്ധിച്ച കരട് ചട്ടങ്ങളിന്മേൽ പബ്ലിക് സർവ്വീസ് കമ്മീഷനുമായി 
കൂടിയാലോചന സാദ്ധ്യമാവുകയുള്ളൂ. ആയതിനാൽ, പ്രസ്തുത ഉദ്ദേശ്യങ്ങൾക്കായി 
ഒരു പ്രത്യേക നിയമ നിർമ്മാണം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചു . 

2. മേൽപ്പറഞ്ഞ ലക്ഷ്യം നേടുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല. 


രം on 


ഏല്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ചുള്ള 

- മെമ്മോറാണ്ടം 


ബില്ലിലെ 4 -ാം ഖണ്ഡം, ആക്റ്റിന്റെ ഉദ്ദേശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പബ്ലിക് 
സർവ്വീസ് കമ്മീഷനുമായും സംസ്ഥാന സ് പോർട്ട് സ് കൗൺ സിലു മാ യും 
കൂടിയാലോചിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ 
ഉദ്ദേശിക്കുന്നു. 


ഏതു സംഗതികൾ സംബന്ധിച്ചാണോ ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നത്, അ വ 
നടപടിക്രമങ്ങളും സാധാരണമോ ഭരണപരമോ ആയ സ്വഭാവത്തോടുകൂടിയവയു 
മാണ്. മാത്രമല്ല , ചട്ടങ്ങൾ ഉണ്ടാക്കിയതിനുശേഷം അവ നിയമസഭയുടെ സൂക്ഷ്മ 
പരിശോധനയ് ക്ക് വിധേയവുമാണ്. ആയതിനാൽ, ഏൽപ്പിച്ചുകൊടുത്ത 
നിയമ നിർമ്മാണാധികാരം സാധാരണ സ്വഭാവത്തോടുകൂടിയതാണ്. 


- കെ . ബി . ഗണേഷ് കുമാർ. 


